39 


Idukki Taluk 


അ വ ക  ാ ശ 


പരസ്യം 

( 1 ) 
നമ്പർ എ3-1154 / 2021 . 

2021 ഫെബ്രുവരി 3 . 
ഇടുക്കി താലൂക്കിൽ കൊന്നത്തടി വില്ലേജിൽ കൊന്നത്തടി 
കരയിൽ കുന്നുംപുറത്ത് വീട്ടിൽ രാമചന്ദ്രൻ 10-9-2019 - ലും 
ടിയാൻ ഭാര്യ മീനാക്ഷി 29-12-2003 - ലും മരിച്ചു പോയിട്ടുള്ള 
താണെന്നും വിവിധ ആവ ശ്യ ങ്ങൾക്ക് ഹാജരാക്കുന്ന തിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് 
ടിയാളുകളുടെ മകൻ മധു , കെ . ആർ . ഈ താലൂക്ക് കച്ചേരി 
മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള താ ണ് . ടി അപേക്ഷ 
കൊന്നത്തടി വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി രാമചന്ദ്രൻ 
10-9-2019 - ലും ടിയാൻ ഭാര്യ മീനാക്ഷി 29-12-2003 - ലും മരിച്ചു 
പോയതായും അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണ് 
ഉള്ളതെന്നും അറിയുന്നു . 
കമ പേര് 

പരേതരുമായുള്ള വയസ് 
നമ്പർ 


( 3 ) 
നമ്പർ എ3-1233 / 2021 . 

2021 ഫെബ്രുവരി 3 . 
ഇടുക്കി താലൂക്കിൽ കൊന്നത്തടി വില്ലേജിൽ കൊന്നത്തടി 
കരയിൽ കളരിപ്പറമ്പിൽ വീട്ടിൽ അലി പരീത് 30-6-2014 - ൽ 
മരിച്ചു പോയിട്ടു ള്ളതാണെന്നും വിവിധ ആവ ശ്യ ങ്ങൾക്ക് 
ഹാജ രാ ക്കു ന്ന തിന് 

ഒരു 

സർട്ടി ഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ അൻസാർ , കെ , എ . 
ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ കൊന്നത്തടി വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ 
ടി അലി പരീത് 30 - 6 - 2014 -ൽ മരിച്ചു പോ യ തായും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


കമ 

പേര് 
നമ്പർ 
( A ) അംശാവകാശികൾ 

ഖദീജ 
ജമീല 


1 


69 


ഭാര്യ 
മകൾ 


ബന്ധം 


2 


49 


മകൾ 


3 


റഷീദ് ജമാൽ 


1 


43 


55 


2 2 


2 


മകൻ 


54 


ഷീല , കെ . ആർ . 
സത്യൻ , കെ . ആർ . 
മധു , കെ . ആർ . 
വിജയശ്രീ , കെ . ആർ . 


3 


49 


1 


48 


3 3 


4 


മകൾ 


43 


2 


45 


3 


40 


4 


38 


5 


34 


3 


പരേതരായ രാമചന്ദ്രൻ , മീനാക്ഷി എന്നിവരുടെ അനന്തരാ 
വകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ടി പരസ്യം കേരള 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
നേരിട്ട് ഹാജരായി രേഖാ മൂലം ബോധിപ്പി ക്കേ ണ്ട താണ് . 
കാലാവധി കഴിഞ്ഞതോ രേഖാ മൂലം അല്ലാത്തതോ ആയി 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


( B ) ശിഷ്ടാവകാശികൾ 
കുഞ്ഞുമോൻ , കെ . എ . 

മകൻ 
ബഷീർ 
ജമാൽ 
സുബൈർ 
അൻസാർ , കെ . എ . 

പരേ ത നായ അലി പരീത് എന്നയാളുടെ അന ന്ത രാ 
വകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ടി പരസ്യം കേരള 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
നേരിട്ട് ഹാജരായി രേഖാ മൂലം ബോധിപ്പിക്കേ ണ്ട താണ് . 
കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


അ വ ക  ാ ശ 


( 2 ) 
നമ്പർ എ3-1651 / 2021 . 

2021 ഫെബ്രുവരി 3 . 
ഇടുക്കി താലൂക്കിൽ വാത്തിക്കുടി വില്ലേജിൽ ബഥേൽ 
കരയിൽ മുകളേൽ വീട്ടിൽ ചാക്കോ ചാക്കോ 3-3-2020 - ൽ 
മരിച്ചു പോ യിട്ടുള്ളതാണെന്നും വിവിധ ആവ ശ്യ ങ്ങൾക്ക് 
ഹാജ രാ ക്കു ന്ന തി ന് 

ഒ രു 

സർട്ടി ഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ ചിന്നമ്മ ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ വാത്തിക്കുടി വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ 
ടി ചാക്കോ ചാക്കോ 3-3 - 2 020 - ൽ മരിച്ചു പോ യ തായും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 
കമ് പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


അ വ കാ ശ 


( 4 ) 
നമ്പർ എ3-11235 / 2020 . 

2021 ഫെബ്രുവരി 3 . 
ഇടുക്കി താലൂക്കിൽ ഇടുക്കി വില്ലേജിൽ ഇടുക്കി കോളനി 
കരയിൽ മന യ്ക്ക പ്പറമ്പിൽ വീട്ടിൽ എം . സി . കൃഷ്ണൻ 
4-10 - 2 0 2 0 - ൽ മരിച്ചു പോ യിട്ടു ള്ളതാ ണെന്നും വിവിധ 
ആ വ ശ്യ ങ്ങൾക്ക് ഹാജ രാ ക്കു ന്ന തിന് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ 
ഗോപകുമാർ , എം . കെ . ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ 
അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള താ ണ് . ടി അപേക്ഷ ഇടുക്കി 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി എം . സി . കൃഷ്ണൻ 
4-10-2020 - ൽ മരിച്ചു പോയതായും അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


ബന്ധം 


1 


65 


ഭാര്യ 
മകൾ 


2 


41 


ചിന്നമ്മ ചാക്കോ 
പ്രീത ജേക്കബ് 
പ്രിൻസി 
പ്രീജ ചാക്കോ 


3 


38 


33 


ബന്ധം 


4 


36 


33 


1 


58 


2 


56 


3 3 


3 


54 


4 


52 


ബാബു , എം . കെ . 

മകൻ 
മോഹൻദാസ് , എം . കെ . 
രവീന്ദ്രൻ , എം . കെ . 
രാധാമണി 

മകൾ 
ആസാദ് , എം . കെ . 

മകൻ 
ഗോപകുമാർ , എം . കെ . 
( പരേതന്റെ ഭാര്യ പി . സി . തങ്കമ്മ 18-12-2003 - ൽ 

മരണമടഞ്ഞിട്ടുള്ളതാണ് . ) 


5 


പരേതനായ ചാക്കോ ചാക്കോ എന്നയാളുടെ അനന്തരാ 
വകാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ടി പരസ്യം കേരള 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
നേരിട്ട് ഹാജരായി രേഖാ മൂലം ബോധിപ്പിക്കേണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 

201 


50 


6 


48 


33 


40 


പരേതനായ എം . സി . കൃഷ്ണൻ എന്നയാളുടെ അനന്തരാ 
വകാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ടി പരസ്യം കേരള 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
നേരിട്ട് ഹാജരായി രേഖാ മൂലം ബോധിപ്പി ക്കേ ണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞതോ രേഖാ മൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


പരേതയായ ജാനകി എന്നവരുടെ അനന്തരാവകാശികൾ 
മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ 
അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ 
പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
കക്ഷികൾ ആയത് ടി പരസ്യം കേരള ഗസറ്റിൽ പര സ്യ 
പ്പെടുത്തി 30 ദിവ സ ത്തി നകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ 
പരിഗണനാർഹമല്ല . 


( 5 ) 


( 7 ) 


നമ്പർ എ3-273 / 2021 . 

2021 ഫെബ്രുവരി 3 . 
ഇടുക്കി താലൂക്കിൽ ഇടുക്കി വില്ലേ ജിൽ കുള മാവ് 
കര യിൽ കൊമ്പനാൽ വീട്ടിൽ അനിൽകുമാർ , കെ . എൻ . 
3- 6 – 2 0 2 0 -ൽ മരിച്ചു പോ യിട്ടു ള്ള താ ണെ ന്നും വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്ക് ഹാജ രാ ക്കു ന്ന തിന് ഒരു അവ കാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ 
ഷീലാകുമാരി ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി അപേക്ഷ ഇടുക്കി വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ 
പരിശോധിച്ചതിൽ ടി അനിൽകുമാർ , കെ . എൻ . 3-6-2020 - ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


അവ കാ ശ 


നമ്പർ എ3-1701 / 2021 . 

2021 ഫെബ്രുവരി 3 . 
ഇടുക്കി താലൂക്കിൽ കാഞ്ചിയാർ വില്ലേജിൽ കാഞ്ചിയാർ 
കര യിൽ ഉമ്മാൻ കു ഴി യിൽ വീട്ടിൽ എം . എ . ആമോസ് 
6-10-2007 - ലും ടിയാൻ ഭാര്യ മറിയാമ്മ ആമോസ് 11-2-2007 - ലും 
മരിച്ചു പോയിട്ടുള്ളതാണെന്നും വിവിധ ആവ ശ്യ ങ്ങൾക്ക് 
ഹാജ രാ ക്കു ന്ന തിന് ഒരു 

സർട്ടി ഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാളുകളുടെ മകൻ സണ്ണി , യു . എ . 
ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ കാഞ്ചിയാർ വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ 
ടി എം . എ . ആമോസ് 6 -10 -2 007 - ലും ടിയാൻ ഭാര്യ 
മറിയാമ്മ ആമോസ് 11-2 -2007 -ലും മരിച്ചുപോയതായും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


49 


2 


18 


പേര് 


ക്രമ 
നമ്പർ 


പരേതരുമായുള്ള വയസ് 


ബന്ധം 


1 


സണ്ണി , യു . എ . 


മകൻ 


57 


2 


ലേയാമ്മ 


മകൾ 


55 


ഷീലാകുമാരി 

ഭാര്യ 
ആഷ് അനിൽ 

മകൾ 
( പരേതന്റെ മാതാവ് ചിന്നമ്മ നാരായണൻ മരണമടഞ്ഞിട്ടുള്ളതാണ് . ) 

പരേതനായ അനിൽകുമാർ , കെ . എൻ . എന്നയാളുടെ 
അന ന്ത രാവകാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് 
ടി പരസ്യം കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവ സ 
ത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


3 


മകൻ 


51 


ഷാജി , ഒ . എ . 
ഉഷ ലൂക്കോസ് 


4 


മകൾ 


49 


( 6 ) 


പരേതരായ എം . എ . ആമോസ് , മറിയാമ്മ ആമോസ് 
എന്നിവരുടെ അ ന ത രാ വ കാ ശി കൾ മേൽ വിവരിച്ച വർ 
മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം 
അ വ കാശ സർട്ടിഫിക്കറ്റ് മേൽ വി വ രിച്ചവർ പേരിൽ 
കൊടു ക്കു ന്ന തിന് ആർക്കെ ങ്കിലും ആക്ഷേ പമുള്ള പക്ഷം 
കക്ഷികൾ ആയത് ടി പരസ്യം കേരള ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 30 ദിവ സ ത്തി നകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ 
പരിഗണനാർഹമല്ല . 


നമ്പർ എ3-1427 / 2021 . 

2021 ഫെബ്രുവരി 3 . 
ഇടുക്കി താലൂക്കിൽ ഇടുക്കി വില്ലേജിൽ മണിയാറൻകുടി 
കരയിൽ മലയിൽ പുത്തൻപുര വീട്ടിൽ ജാനകി 13-9-2017 - ൽ 
മരിച്ചു പോയിട്ടുള്ളതാണെന്നും വിവിധ ആവ ശ്യ ങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്നും കാണിച്ച് ടിയാളുടെ മകൻ ഭാസ്കരൻ , കെ . കെ . 
ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ ഇടുക്കി വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ 
ടി ജാനകി 13-9-2017 - ൽ മരിച്ചുപോയതായും അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


അവ കാശ 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


( 8 ) 
നമ്പർ എ3-1726 / 2021 . 

2021 ഫെബ്രുവരി 3 . 
ഇടുക്കി താലൂക്കിൽ കട്ടപ്പന വില്ലേജിൽ കൊച്ചുതോവാള 
കരയിൽ ചേന്നാത്ത് വീട്ടിൽ മത്തായി ദേവസ്യാ 26-7-2009 - ൽ 
മരിച്ചു പോ യിട്ടു ള്ളതാണെന്നും വിവിധ ആവ ശ്യ ങ്ങൾക്ക് 
ഹാജ രാ ക്കു ന്ന തിന് ഒ രു 

സർട്ടി ഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ ജെയിംസ് ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ കട്ടപ്പന വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ 
ടി മത്തായി ദേവസ്യാ 26-7-2009 - ൽ മരിച്ചു പോയതായും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


ബന്ധം 


1 


മകൻ 


65 


2 


ഭാസ്കരൻ , കെ . കെ . 
അമ്മിണി , എം . കെ . 
കാർത്ത്യായനി 


മകൾ 


62 


3 


61 


3 


( പരേതയുടെ ഭർത്താവ് കെ . കെ . കറമ്പൻ 9-1-1986 - ൽ 

മരണമടഞ്ഞിട്ടുള്ളതാണ് . ) 


202 


41 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


മകൾ 


70 


2 


സെലീനാമ്മ 
ഗ്രസി 
ജോസഫ് 


65 


3 


മകൻ 


64 


അവ കാ ശ 


( 10 ) 
നമ്പർ എ3-3495 / 2017 . 

2021 ഫെബ്രുവരി 3 . 
ഇടുക്കി താലൂക്കിൽ ഇടുക്കി വില്ലേജിൽ ചെറുതോണി 
കരയിൽ തട്ടാംപറമ്പിൽ വീട്ടിൽ എസ് . രാജൻ 4-1-2017 - ൽ 
മരിച്ചു പോയിട്ടുള്ളതാണെന്നും വിവിധ ആവ ശ്യ ങ്ങൾക്ക് 
ഹാജ രാ ക്കു ന്ന തിന് ഒ രു 

സർട്ടി ഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ മകൾ രാജിമോൾ ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ ഇടുക്കി വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ 
ടി എസ് . രാജൻ 4-1-2 017 - ൽ മരിച്ചു പോ യ താ യും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


4 


മേരിക്കുട്ടി ജോസഫ് 


മകൾ 


59 


5 


മകൻ 


57 


6 


മാതൃ ദേവസ്യാ 
മോളി 
ജെയിംസ് 


മകൾ 


55 


7 


മകൻ 


54 


8 


52 


9 


റെജിമോൻ , സി . ഡി . 
( പരേതന്റെ ഭാര്യ റോസമ്മ 1-2-2012 - ൽ 

മരണമടഞ്ഞിട്ടുള്ളതാണ് . ) 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


മകൾ 


26 


രാജിമോൾ , എസ് . 
ഗണേഷ് രാജൻ 


2 


മകൻ 


24 


3 


മിനി 


ഭാര്യ 


46 


പരേതനായ മത്തായി ദേവസ്യാ എന്നയാളുടെ അനന്തരാ 
വകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ടി പരസ്യം കേരള 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞതോ രേഖാ മൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


പരേതനായ എസ് . രാജൻ എന്നയാളുടെ അന ന്ത രാ 
വകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ടി പരസ്യം കേരള 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
നേരിട്ട് ഹാജരായി രേഖാ മൂലം ബോധിപ്പിക്കേണ്ട താണ് . 
കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


നമ്പർ എ3-11097 / 2020 . 


2021 ഫെബ്രുവരി 3 . 


( 11 ) 


ഇടുക്കി താലൂക്കിൽ കൊന്നത്തടി വില്ലേജിൽ മുനിയറ 
കര യിൽ പുത്തേട്ട് താഴത്ത് വീട്ടിൽ രാമൻ 21-5 -1994 -ൽ 
മരിച്ചു പോയിട്ടു ള്ളതാണെന്നും വിവിധ ആവ ശ്യ ങ്ങൾക്ക് 
ഹാജ രാ ക്കു ന്ന തിന് 

ഒരു 

അവ കാശ സർട്ടി ഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ വാസവൻ ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ കൊന്നത്തടി വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ 
ടി രാമൻ 21-5-1994 - ൽ മരിച്ചുപോയതായും അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


അവ കാ ശ 


നമ്പർ എ3-1751 / 2021 . 

2021 ഫെബ്രുവരി 3 . 
ഇടുക്കി താലൂക്കിൽ തങ്കമണി വില്ലേജിൽ നീലിവയൽ 
കരയിൽ തട്ടാറുകുന്നേൽ വീട്ടിൽ ജോൺ മത്തായി 22-2-2015 - ൽ 
മരിച്ചു പോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജ രാ ക്കു ന്ന തിന് ഒരു 

സർട്ടി ഫിക്ക റ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ മാത്യു ജോൺ ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ തങ്കമണി വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ 
ടി ജോൺ മത്തായി 22 -2 -2015 -ൽ മരിച്ചുപോയ തായും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


തങ്കമ്മ 


ഭാര്യ 


85 


2 


രമ 


മകൾ 


65 


ബന്ധം 


3 


സുമ 


60 


1 


86 


3 


ത്രേസ്യാമ്മ 
വൽസമ്മ 


ഭാര്യ 
മകൾ 


4 


ഉഷ് 


58 


2 


62 


33 


5 


മകൻ 


3 


55 


60 


33 


4 


6 


മകൻ 


മകൾ 


സുധ് 
വാസവൻ 
ഗുരുപ്രസാദ് 


53 


54 


മാത 
ജെസ്സി 
ഗ്രസ്സി 
എൽസി 


5 


52 


7 


48 


33 


6 


49 


3 3 


പരേതനായ രാമൻ എന്നയാളുടെ അനന്തരാവകാശികൾ 
മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ 
അപേക്ഷപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ 
പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
കക്ഷികൾ ആയത് ടി പരസ്യം കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവ സ ത്തി നകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ 
രേഖാ മൂലം 

ആ ക്ഷേ പ ങ്ങൾ 
പരിഗണനാർഹമല്ല . 


പരേതനായ ജോൺ മത്തായി എന്നയാളുടെ അനന്തരാ 
വകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ടി പരസ്യം കേരള 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേ ണ്ട താണ് . 
കാലാവധി കഴിഞ്ഞതോ രേഖാ മൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


അല്ലാ 


ലാ ത്തതാ 


ആ യ 


Gaz . No. 23 / 2021 / DTP ( CLR - Supplement ) . 


203 


42 


( 12 ) 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


58 


ഫാത്തിമ 
അനി 
സിനി 


ഭാര്യ 
മകൻ 


2 


37 


3 


മകൾ 


34 


അവകാശ 


നമ്പർ എ3-2303 / 2020 . 

2021 ഫെബ്രുവരി 3 . 
ഇടുക്കി താലൂക്കിൽ കട്ടപ്പന വില്ലേജിൽ വെള്ളയാംകുടി 
കരയിൽ ചരളേൽ വീട്ടിൽ ഇട്ട്യാതി നാരായണൻ എന്നയാളെ 
കഴിഞ്ഞ 21 വർഷങ്ങളായി കാണാനില്ലാത്തതാണെന്ന വിവരം 
ബഹു . ഇടുക്കി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ 1-1-2021 - ലെ 
A2-578 / 2020-ാം നമ്പർ സാക്ഷ്യപ്രതത്തിന്റെ അടിസ്ഥാനത്തിൽ 
വിവിധ ആവ ശ്യ ങ്ങൾക്ക് ഹാജരാക്കു ന്ന തിന് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ 
ശശി നാരായണൻ ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ 
സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി അപേക്ഷ കട്ടപ്പന വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിയതിലും പ്രാദേശിക 
അന്വേഷണത്തിൽ നിന്നും ബഹു . ഇടുക്കി സബ് ഡിവിഷണൽ 
മജിസ്ട്രേറ്റിന്റെ സാക്ഷ്യപത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ 
ടി ഇട്ട്യാതി നാരാ യ ണനെ കഴിഞ്ഞ 21 വർ ഷ ങ്ങ ളായി 
കാണാ നി ല്ലാ ത്ത താ ണെന്നും അവ കാ ശിക ളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


മേൽ വിവരിച്ച വ രാണ് അ വ കാ ശികളെന്നു ള്ള തിന് 

സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം കൊച്ചി 
തഹശീൽദാർ മുൻപാകെ ഹാജരാകേണ്ടതാണ് . നിശ്ചിത 
തീയതി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല . 


പേര് 


കമ 
നമ്പർ 


കാണാതായ 

വയസ് 
ആളുമായുള്ള ബന്ധം 


1 


ശശി നാരായണൻ 


മകൻ 


62 


( 2 ) 
നമ്പർ എച്ച്2-900 / 2021 . 

2021 ഫെബ്രുവരി 1 . 
കൊച്ചി താലൂക്കിൽ ഞാറക്കൽ വില്ലേജിൽ നികർത്തിൽ 
വീട്ടിൽ യദു കൃ ഷ്ണൻ , എൻ . എം . എന്ന യാൾ മരിച്ചു 
പോയെന്നും ബാങ്കിൽ ഹാജരാക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടി ഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
സാന്ത്വന , സി . എസ് . സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീ സർ വഴി അ ന ഷണം നട ത്തി യ തിൽ 
യദുകൃഷ്ണൻ , എൻ . എം . എന്നയാൾ 6-11-2020 -ാം തീയതി 
മരിച്ചുപോയിട്ടുള്ളതായും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


2 


രവീന്ദ്രൻ 


61 


33 


3 


പത്മാക്ഷി 


മകൾ 


68 


4 


സരോജിനി 


66 


33 


5 


ലീലാമ്മ 


59 


3 


6 


56 


3 3 


ബന്ധം 


ഓമന രാജേന്ദ്രൻ 
( ടിയാന്റെ ഭാര്യ കമലാക്ഷി നാരായണൻ 17-4-2010 - ൽ 

മരണമടഞ്ഞിട്ടുള്ളതാണ് . ) 


1 


23 


2 


2 


3 


60 


അവകാശ 


കാണാതായ ഇട്ട്യാതി നാരായണൻ എന്നയാളുടെ അനന്തരാ 
വകാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ടി പരസ്യം കേരള 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ട താണ് . 
കാലാവധി കഴിഞ്ഞതോ രേഖാ മൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
ഇടുക്കി . 

തഹശീൽദാർ . 


സാന്ത്വന , സി . എസ് . 

ഭാര്യ 
യാദവ്കൃഷ്ണ , എൻ . വൈ . മകൻ 
സാനു 

മാതാവ് 
മേൽ വിവരിച്ച വ രാ ണ് അ വ കാ ശികളെന്നു ള്ള തിന് 

സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പ മുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം കൊച്ചി 
തഹശീൽദാർ മുൻപാകെ ഹാജരാകേണ്ടതാണ് . നിശ്ചിത 
തീയതി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല . 


ERNAKULAM DISTRICT 


Kochi Taluk 


പരസ്യം 


( 3 ) 
നമ്പർ എച്ച്2-687 / 2021 . 

2021 ജനുവരി 27 . 
കൊച്ചി താലൂക്കിൽ ഞാറക്കൽ വില്ലേജിൽ പാലാ മിറ്റം 
വീട്ടിൽ ശിവദാസ് , പി . എസ് . എന്നയാൾ മരിച്ചുപോയെന്നും 
ബാങ്കിൽ ഹാജരാക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ഹേമലത ശിവദാസ് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ശിവദാസ് , പി . എസ് . എന്നയാൾ 
2-11-2020 -ാം തീയതി മരിച്ചുപോയിട്ടുള്ളതായും പരേ തന്റെ 
അവകാശികളായി താഴെ പറയു ന്ന വർ മാത്രമാണെന്നും 
അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


( 1 ) 
നമ്പർ എച്ച്2-781 / 2021 . 

2021 ജനുവരി 27 . 
കൊച്ചി താലൂ ക്കിൽ 

നാ യ ര മ്പലം വില്ലേ ജിൽ 
പണിക്കവീട്ടിൽ ബക്കർ എന്ന യാൾ മരിച്ചു പോയെന്നും 
ഇൻഷ്വറൻസ് ക്ലെയിം ലഭിക്കു ന്ന തിന് ഹാജരാക്കുന്നതിന് 
അ ന ത രാ വ കാശ സർട്ടിഫിക്കറ്റ് ആ വ ശ്യ പ്പെട്ടു കൊണ്ട് 
പരേതന്റെ ഭാര്യ ഫാത്തിമ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ബക്കർ എന്ന യാൾ 3-3-2020 -ാം തീയതി മരിച്ചുപോയി 
ട്ടുള്ളതായും പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണെന്നും അറിവായിരിക്കുന്നു . 


1 


ഹേമലത ശിവദാസ് 


ഭാര്യ 


64 


2 


സജിത്ത് ദാസ് 


മകൻ 


35 


3 


ശ്രീജിത്ത് , പി . എസ് . 


32 


204 


Salim A 


Digitally signed by Salim A 
Date : 2021.07.20 14:53:14 
+ 05'30 


